COVERNMENT 
OFKERALA 


Regn . No. KERBIL /2012/45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

220 


सत्यमेव जयते 


Reg . No. KL / TV ( N )/634/ 2018-20 


ക 


സ 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2020 ജൂൺ 16 
16th June 2020 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


1195 മിഥുനം 2 
2nd Mithunam 1195 


24 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ജ്യേഷ്ഠം 26 
26th Jyaishta 1942 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


16th JUNE 2020) 


COMMISSIONERATE OF LAND REVENUE 


4217 


(2 ) 


( 4 ) 


നമ്പർ സി6-3156 2020. 

2020 മാർച്ച് 9. 
കരു നാഗപ്പള്ളിതാലൂക്കിൽ പന്മന വില്ലേജിൽ മേക്കാട് 
മുറിയിൽ, റിട്രീറ്റ് ഹൗസിൽ സെലിൻ അലക്സ് 7-2-2020 -ാം 
തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. പരേതയുടെ പേരിലുള്ള 
അവകാശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ ജോസഫ് അലക്സ് 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ പന്മന, തൃക്കടവൂർ വില്ലേജ് 
ആ ഫീ സർമാർ അന്വേഷണം നടത്തിയതിലും അവ കാ ശ 
വിചാരണ നടത്തിയതിലും മരണസർട്ടിഫിക്കറ്റ് പ്രകാരവും 

സെലിൻ അലക്സ് 7-2-2020 -ാം തീയതി മരണമടഞ്ഞുവെന്നും 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാ 
ണുള്ളതെന്നും അറിയുന്നു . 


നമ്പർ സി6-125412020 . 

2020 മാർച്ച് 9. 
കരുനാഗപ്പള്ളി താലൂക്കിൽ ഓച്ചിറ വില്ലേജിൽ കൊറ്റമ്പള്ളി 
മുറിയിൽ ആനാട്ടിൽ വീട്ടിൽ പി . കൃഷ്ണപ്പിള്ള 18-11-2012 -ാം 
തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. പരേതന്റെ പേരിലുള്ള 
അവ കാ ശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ ലതിക , എസ്. 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ഓച്ചിറ വില്ലേജ് ആഫീസർ 
അന്വേഷണം നടത്തിയതിലും അവകാശവിചാരണ നടത്തി 
യതിലും മരണസർട്ടിഫിക്കറ്റ് പ്രകാരവും പി . കൃഷ്ണപ്പിള്ള 
18 - 11-2012 -ാം തീയതി മരണമടഞ്ഞുവെന്നും പരേതന്റെ 
അവകാശിയായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


പേര് 


വയസ് 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


ബസം 


1 


ജോസഫ് അലക്സ് 


ഭർത്താവ് 


83 


ലതിക , എസ്. 


ഭാര്യ 


51 


2 


ജോസ് അലക്സ് 
ഫെർണാണ്ടസ് 


മകൻ 


53 


3 


ഡോമിനിക് അലക്സ് 


52 


4 


ജെറിസൺ അലക്സ് 


40 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ടിയാന് 
സന്താ ന ങ്ങൾ ഒന്നുംതന്നെ ഇല്ലാത്ത താ ണ്. പരേതന്റെ 
നിയമാനുസൃത അവകാശി മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്പരസ്യം കേരള 
സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ഹാജ രായി രേഖാമൂലം ബോധിപ്പി 

ക്കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതയുടെ 
നിയമാനുസൃത അവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാ 
ണെന്ന്കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് പരസ്യം കേരള 
സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപ 
ങ്ങൾ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
കരുനാഗപ്പള്ളി. 


( ഒപ്പ്) 
തഹശീൽദാർ. 


Kottarakkara Taluk 


പരസ്യം 


(1) 


നമ്പർ സി6-2746 2020 . 

2020 മാർച്ച് 10 . 
കരു നാഗപ്പള്ളി താലൂക്കിൽ തേവലക്കര വില്ലേജിൽ 
പടിഞ്ഞാറ്റക്കര മുറിയിൽ കണ്ണകത്ത് വീട്ടിൽ സതീദേവിയമ്മ 
28-6-2017 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. പരേതയുടെ 
പേരിലുള്ള അവകാശ സർട്ടിഫിക്കറ്റിനായി പന്മന വില്ലേജിൽ 
ചോല മുറിയിൽ വേലാമ്പുഴ വീട്ടിൽ രമാദേവി അമ്മ, എസ്. 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ പന്മന, തേവലക്കര വില്ലേജ് 
ആഫീസർമാർ അന്വേഷണം നടത്തിയതിലും അവകാശ വിചാരണ 
നടത്തിയതിലും മരണസർട്ടിഫിക്കറ്റ് പ്രകാരവും സതീദേവിയമ്മ 
28-6-2017 -ാം തീയതി മരണമടഞ്ഞുവെന്നുംപരേതയുടെ 
അവകാശിയായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


നമ്പർ എ4-3333 2020. 

2020 ഫെബ്രുവരി 14. 
കൊട്ടാരക്കര താലൂക്കിൽ നിലമേൽ വില്ലേജിൽ ചേറാട്ടുകുഴി, 
നിലമേൽ പി . ഒ., തടത്തിൽ ചരുവിള പുത്തൻവീട്ടിൽ ബഷീർ 
20-12-2016-ൽ മരണപ്പെട്ടു പോയി. പരേതന്റെ പേരിലുള്ള 
ഇൻഷ്വറൻസ് തുക കൈപ്പറ്റുന്നതിനും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും 
വേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ 
ഭാര്യ ടിയിൽ ഷീജ കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച് അപേ ക്ഷ യി ന്മ ൽ അന്വേ ഷ ണ വും 
അവകാശ വിചാരണയും നടത്തിയതിൽ പരേതന്റെ അവകാശി 
കളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബന്ധം 


ബന്ധം 


58 


1 


ഷീജ 


ഭാര്യ 


45 


2 


നിയാസ് 


മകൻ 


27 


3 


നാസിമുദ്ദീൻ 


25 


: 


രമാദേവി അമ്മ, എസ്. 

മകൾ 
പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
പരേതയുടെ നിയമാനുസൃത അവകാശി മേൽ വിവരിച്ചവർ 
മാത്രമാണെന്ന് കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകു 
ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പി 

ക്കേ ണ്ട താ ണ്. കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


4 


നിസാന 


മകൾ 


22 


പരേതന്റെ മാതാ പിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ്. 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 


Gaz, No. 2412020 /DTP ( CLR ) . 


85 


16th JUNE 2020] 


COMMISSIONERATE OF LAND REVENUE 


4218 


30 


ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
(പസിദ്ധപ്പെടുത്തി ദിവ സത്തിനകം കൊട്ടാ ര ത ര 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾസഹിതം 
സമർപ്പിക്കേ ണ്ട താണ്. കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ട 
താ ണ് . കാലാ വധി കഴിഞ്ഞും തപാ ലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


( 4 ) 


നമ്പർ എ4-7359 / 2019 . 


2020 ഫെബ്രുവരി 13. 


കൊട്ടാരക്കര താലൂക്കിൽ കൊട്ടാരക്കര വില്ലേജിൽതൃക്കണ്ണ 
മംഗൽ മുറിയിൽ സി. പി, കുന്ന്ലക്ഷംവീട്ടിൽ സുകുമാരൻ, എസ്. 
3-4-2018 - ൽ മര ണ പ്പെ ട്ടു പോയി. പരേ ത ന്റെ പേരിലുള്ള 
ബാങ്കിടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കുംവേണ്ടി 
ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ 
ടിയിൽ ബിന്ദു , കെ . കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 

ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും അവകാശ 
വിചാ ര ണ യും നട ത്തി യ തിൽ പരേത ന്റെ അ വ കാ ശി 
കളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു. 


നമ്പർ എ4-3318 2020. 

2020 ഫെബ്രുവരി 12, 
കൊട്ടാരക്കര താലൂക്കിൽ നിലമേൽ വില്ലേജിൽ കൈതോട് 
മുറിയിൽ ഹസീന മൻസിൽ വീട്ടിൽ കമാലുദ്ദീൻ, എം . 
3-3-2018 - ൽ മരണപ്പെട്ടു പോയി. പരേതന്റെ പേരിലുള്ള 
ബാങ്കിടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കുംവേണ്ടി 
ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ 
ടിയിൽ റംലബീവി കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


പേര് 


വയസ് 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കമ 
നമ്പർ 


ബന്ധം 


1 


റംലബീവി 


ഭാര്യ 


54 


44 


2 


ഹസീന ബീവി, കെ . 


മകൾ 


32 


2 


24 


3 


സജീന , കെ . 


30 


3 


22 


3 3 


4 


നസിമുദ്ദീൻ, എം . 


സഹോദരൻ 


69 


5 


ജമീലാ ബീവി 


സഹോദരി 


70 


ബിന്ദു , കെ . 

ഭാര്യ 
അച്ചു , എസ്. 

മകൾ 
അഖിത സുകുമാരൻ 
പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ്. പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയി 
ട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ട 
താ ണ് . കാലാ വധി കഴിഞ്ഞും തപാ ലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


6 


റഷീദാ ബീവി 


സഹോദരി 


67 


പരേതന്റെമാതാപിതാക്കളും സഹോദരൻമുഹമ്മദ് ബഷീറും 
മര ണ പ്പെട്ടിട്ടുള്ളതാണ്. പരേതന്റെ നിയ മാ നു സത് 
അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്ര 
മാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തി നകം കൊട്ടാ ര ക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാ ലിലും ലഭിക്കുന്ന 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


( 3 ) 
നമ്പർ എ4-3246 { 2020 . 

2020 ഫെബ്രുവരി 12. 
കൊട്ടാ ര ക്കര താലൂക്കിൽ ഇട്ടിവ വില്ലേജിൽചുണ്ട്, 
കിഴക്കുംകര വീട്ടിൽ സുലൈമാൻ 2-6-2019- ൽ മരണപ്പെട്ടുപോയി. 
പരേതന്റെ പേരിലുള്ളവസ്തുവിന്റെ ക്രയവിക്രയം സംബന്ധിച്ചും 
മറ്റ് ഇതര ആവശ്യങ്ങൾക്കുംവേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് 
ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ മകൻ ടിയിൽ ഷമീർ 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ ബേ 

ബാധിപ്പിച്ച അപേക്ഷ 
യിന്മേൽ അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയ 
തിൽ പരേതന്റെ അ വ കാ ശി ക ളായി താഴെപ്പറ യു ന്ന വർ 
മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
സുഹ്റ ബീവി 

ഭാര്യ 


( 5 ) 
നമ്പർ എ4-3139 /2020. 

2020 ഫെബ്രുവരി 12. 
കൊട്ടാരക്കര താലൂക്കിൽ കുളക്കട വില്ലേജിൽ ആറ്റുവാശ്ശേരി 
മുറിയിൽ ആച്ചേയിൽ വീട്ടിൽ ഭാസ്കരൻ നായർ 26-12-2019 - ൽ 
മരണപ്പെട്ടുപോയി. പരേതന്റെ പേരിൽ ട്രഷറി, ബാങ്ക് എന്നിവി 
ടങ്ങളിൽ ഹാജരാക്കുന്നതിനും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും 
വേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ 
ഭാര്യ ടിയിൽ കമലാക്ഷിയമ്മ കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതിൽ പരേതന്റെ അവകാശി 
കളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


1 


57 


2 


ജുമൈലത്ത് 


മകൾ 


33 


പേര് 


വയസ് 


യൂസഫ് 


കമ 
നമ്പർ 


3 


മകൻ 


പരേതനുമായുള്ള 

ബം 


30 


4 


ഷമീർ 


29 


9 3 


1 


കമലാക്ഷിയമ്മ 


ഭാര്യ 


76 


2 


ബീന , ബി . കെ . 


മകൾ 


51 


പരേതന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ്. 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 


3 


ബിന്ദു , ബി . കെ . 


49 


3 


4 


ശീലക്ഷ്മി, ബി . കെ . 


5 3 


39 


86 


16th JUNE 2020) 


COMMISSIONERATE OF LAND REVENUE 


4219 


പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ്. പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയി 
ട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധ 

പ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾസഹിതം സമർപ്പി 
ക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതന്റെ ഭാര്യ മര ണപ്പെട്ടിട്ടുള്ള താ ണ് . പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയി 
ട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പി 
ക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( 8 ) 


നമ്പർ എ4-23117 | 2019. 


2020 ഫെബ്രുവരി 12 , 


നമ്പർ എ4-18547 / 2019 . 


2020 ഫെബ്രുവരി 22. 


കൊട്ടാ ര ക്കര താലൂക്കിൽ എഴു കോൺ വില്ലേജിൽ 
ഇടയ്ക്കിടം മുറിയിൽ അജിതാഭവനം വീട്ടിൽ ശിവാനന്ദൻ 
30-12-2018 - ൽ മരണപ്പെട്ടുപോയി. പരേതന്റെ പേരിൽ എം.എ.സി.റ്റി. 
ക്ലെയിം ലഭിക്കുന്നതിനും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും വേണ്ടി 
ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ 
ടിയിൽ രാധാമണി കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും അവകാശ 
വിചാ ര ണ യും നട ത്തി യ തിൽ പരേത ന്റെ അ വ കാ ശി 
കളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


കൊട്ടാരക്കര താലൂക്കിൽ ചട യ മം ഗലം വില്ലേജിൽ 
കുരിയോട് മുറിയിൽ മധു വിലാസം വീട്ടിൽ മധു , എസ്. 
29-9-2019-ൽ മരണപ്പെട്ടു പോയി. പരേതന്റെ പേരിൽഉള്ള 
ബാങ്കിടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും വേണ്ടി 
ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ 
ടിയിൽ ബേബി കൊട്ടാ ര ത ര തഹശീൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കമ 


പേര് 


വയസ് 


പരേതനുമായുള്ള 


നമ്പർ 


ബന്ധം 


1 


രാധാമണി 


ഭാര്യ 


54 


1 


ബേബി, ആർ. 


ഭാര്യ 


45 


2 


അജിമോൾ 


മകൾ 


38 


2 


70 


3 


അജിത 


36 


പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ്. പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയി 
ട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധ 

പ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾസഹിതം സമർപ്പി 
ക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


കമലമ്മ, എൽ. 

മാതാവ് 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾസഹിതം സമർപ്പി 
ക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 9) 


നമ്പർ എ4-793 / 2020. 


2020 ഫെബ്രുവരി 22, 


( 7 ) 


നമ്പർ എ4-151632019 . 

2020 ഫെബ്രുവരി 12. 
കൊട്ടാ ര ത ര താ ലൂ ക്കിൽ 

പുത്തൂർ 

വില്ലേജിൽ 
ചെറു മ ങ്ങാട് ജെ . എ സ്. കോട്ടേജിൽ ജോൺ ജോസഫ് 
25-5-2019 - ൽ മരണപ്പെട്ടു പോയി. പരേത 

പരേതന്റെ പേരിൽ ഉള്ള 
പെൻഷൻ ആനുകൂല്യങ്ങൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും 
വേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ 
മകൾ നെടു വ ത്തൂർ വില്ലേ ജിൽ ആന ക്കോട്ടൂർ പി . ഒ., 
പുത്തൻവിളമേലതിൽ വീട്ടിൽ ജെസ്സി ജോൺ കൊട്ടാരക്കര 
തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷ യിന്മേൽ 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ള 
തെന്ന് അറിയുന്നു . 


കൊട്ടാരക്കര താലൂക്കിൽ ചട യ മം ഗലം വില്ലേജിൽ 
കുരിയോട് മുറിയിൽ പോരേടം പി. ഒ., അനിൽ മന്ദിരം വീട്ടിൽ 
അനിൽകുമാർ 29-9-2016- ൽ മരണപ്പെട്ടു പോയി. പരേതന്റെ 
പേരിൽ എം.എ.സി.റ്റി. കോടതിയിൽ ഹാജരാക്കുന്നതിനും മറ്റ് 
ഇതര ആവശ്യങ്ങൾക്കുംവേണ്ടി ഒര വകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടു കൊണ്ട്പരേതന്റെ ഭാര്യ ടിയിൽ മഞ്ജുഷ 

കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷ 
യിന്മേൽ അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയ 
തിൽ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാ 
ണുള്ളതെന്ന് അറിയുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


പേര് 


വയസ് 


പരേതനുമായുള്ള 


37 


ഭാര്യ 


കമ 
നമ്പർ 


മഞ്ജുഷ 
ആർദ അനിൽകുമാർ 


ബന്ധം 


2 


മകൾ 


11 


ജിൻസി ജോൺസൺ 


മകൾ 


42 


3 


മഞ്ജിമ അനിൽകുമാർ 


4 


2 


ജെസ്സി ജോൺ 


41 


4 


ഒാമന 


മാതാവ് 


66 


87 


16th JUNE 2020] 


COMMISSIONERATE OF LAND REVENUE 


4220 


ഇതിൽ 2, 3 കക്ഷികൾ മൈനറുകളും 1-ാം കക്ഷിയുടെ 
സംരക്ഷണയിലുമാണ്. പത്തേന്റെ നിയമാനുസൃത അവകാശികൾ 
ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖകൾസഹിതം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

(10 ) 
നമ്പർ എ4-3125 2020 . 

2020 ഫെബ്രുവരി 12, 
കൊട്ടാ ര ത ര താ ലൂ ക്കിൽ കട യ് ക്കൽ വില്ലേജിൽ 
കോട്ടപ്പുറം, ഇളമ്പഴന്നൂർ പി . ഒ., കൃഷ്ണപ്രസാദം വീട്ടിൽ 
രാജൻ, എം . 20-4-2018 - ൽ മരണപ്പെട്ടു പോയി. പരേതന്റെ 
പേരിൽഉള്ള വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനും 
മറ്റ് ഇതര ആവശ്യങ്ങൾക്കുംവേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ മകൻ ടിയിൽ ഹരികൃഷ്ണൻ 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ ബേ 

ബാധിപ്പിച്ച അപേക്ഷ 
യിന്മേൽ അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയ 
തിൽ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാ 
ണുള്ളതെന്ന് അറിയുന്നു . 


പരേതന്റെ നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾസഹിതം സമർപ്പിക്കേണ്ട 
താ ണ് . കാലാവധി കഴിഞ്ഞും തപാ ലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 

( 12 ) 
നമ്പർ എ4-4375 2020 . 

2020 ഫെബ്രുവരി 29. 
കൊട്ടാ ര ക്കര താ ലൂ ക്കിൽ പുത്തൂർ വില്ലേജിൽ 
തെക്കുംചേരി മുറിയിൽ, പുത്തൂർ പി . ഒ., തെങ്ങുവേലിമഠം 
വീട്ടിൽ കേശ വൻ പോറ്റി, എൻ. 16-2-2019 - ൽ 
പ്പെട്ടുപോയി. പരേതന്റെ പേരിൽഉള്ള ആനുകൂല്യങ്ങൾ ദേവസ്വം 
ബോർഡിൽനിന്നും ലഭിക്കുന്നതിനും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും 
വേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ 
ഭാര്യ ടിയിൽ ദേവകിക്കുട്ടി കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


മ ര ണ 


ബന്ധം 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഭാര്യ 


65 


ദേവകിക്കുട്ടി 
അഞ്ജലിനാഥ് 


1 


47 


2 


മകൻ 


43 


2 


28 


3 


അമ്പിളിനാഥ് 


41 


25 


3 


4 


അജാദേവി 


മകൾ 


50 


ഷീല , എസ്. 

ഭാര്യ 
സേതുകൃഷ്ണൻ, ആർ. മകൻ 
ഹരികൃഷ്ണൻ, ആർ. 
പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ്. പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയി 
ട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾസഹിതം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും ത പാ ലിലും ലഭിക്കുന്ന 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


പരേതന്റെ മാതാവ് മരണപ്പെട്ടുട്ടുള്ളതാണ്. പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയി 
ട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾസഹിതം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണി 
ക്കുന്നതല്ല . 


( 11) 


താ ലൂ ക്കിൽ 


നമ്പർ എ4-4066 2020. 

2020 ഫെബ്രുവരി 29 . 
കൊട്ടാ ര ത ര 

മാങ്കോട് 

വില്ലേജിൽ 
അയിരക്കുഴി പി . ഒ., അരുൺ നിലയത്തിൽ അരുൺ കുമാർ നായർ 
16-1-2020 - ൽ മരണപ്പെട്ടു പോയി. പരേത 

തന്റെ പേരിൽഉള്ള 
സാമ്പത്തിക ഇടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും 
വേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ 
ഭാര്യ പുത്തൂർ വില്ലേജിൽ തേവലപ്പുറം, വികമാദിത്യ ഭവനം 
വീട്ടിൽ വിജിത കൊട്ടാ ര ത ര തഹശീൽദാർ മുമ്പാക 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


(13 ) 
നമ്പർ എ4-22313 / 2019. 

2020 ഫെബ്രുവരി 29. 
കൊട്ടാ ര ത ര താ ലൂ ക്കിൽ ചിതറ വില്ലേജിൽ 
തേരിക്കട പി. ഒ ., റിയാസ് മൻസിൽ വീട്ടിൽ ഉമൈഫാ ബീവി 
5-10-2019 - ൽ മരണപ്പെട്ടു പോയി. പരേതയുടെ പേരിൽഉള്ള 
ആക് സി ഡ ന്റ് ക്ലെയിം കൈപ്പറ്റുന്ന തിനും മറ്റ് ഇതര 
ആവശ്യങ്ങൾക്കും വേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 

പ്പെട്ടുകൊണ്ട്പരേതയുടെ മകൾ ഇട്ടിവ വില്ലേജിൽ ചരുവിള 
പുത്തൻ വീട്ടിൽ നസീറ കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 

ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ പരേതയുടെ അവകാശികളായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


പേര് 


വയസ് 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബം 


1 


നിസാർ 


മകൻ 


50 


1 


വിജിത , വി . 


ഭാര്യ 


29 


2 


നസീറ 


മകൾ 


47 


2 


ആവണി എ . നായർ 


മകൾ 


5 


3 


ഭവ്യാ, എ . നായർ 


മകൾ 


3 


പരേതയുടെ ഭർത്താവ്, മാതാ പിതാക്കൾ എന്നിവർ 
മരണപ്പെട്ടിട്ടുള്ളതാണ്. പരേത്തയുടെ നിയമാനുസൃത അവകാശികൾ 
ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് 


4 


രാധാമണിയമ്മ 


മാതാവ് 


68 


88 


16th JUNE 2020) 


COMMISSIONERATE OF LAND REVENUE 


4221 


കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ആ യത് 


( 14 ) 
നമ്പർ എ4-4386 2020 . 

2020 ഫെബ്രുവരി 29. 
കൊട്ടാ ര ക്കര താലൂക്കിൽ ഓട നാ വട്ടം വില്ലേജിൽ 
ഓടനാവട്ടം മുറിയിൽ കുടവട്ടൂർ പി . ഒ., ശ്രീമോഹനം വീട്ടിൽ 
എൻ. പി. വിജയമോഹനൻപിള്ള 19-11-2019 - ൽ മരണപ്പെട്ടുപോയി. 
പരേതന്റെ 

പേരി ൽ ഉള്ള 

ബാങ്ക് ഇട പാ ടു കൾക്കും 
കെ.എസ്.ആർ.ടി.സി.യിൽ ഹാജരാക്കുന്നതിനും മറ്റ് ഇതര 
ആവശ്യങ്ങൾക്കും വേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ ടിയിൽ ശ്രീലേഖ കൊട്ടാരക്കര 
തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷ യി മേൽ 
അന്വേഷണവും അവകാശവിചാരണയും നടത്തിയതിൽ പരേതന്റെ 
അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് 
അറിയുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


പരേതന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടു ള്ളതാണ്. 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം 

ഈ 

പരസ്യം കേ രള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം 
സമർപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 

(16 ) 
നമ്പർ എ4-3705 2020. 

2020 ഫെബ്രുവരി 24. 
കൊട്ടാ ര ക്കര താലൂക്കിൽ എഴു കോൺ വില്ലേജിൽ 
പ്ലാക്കാട് കാരുവേലിൽ പി . ഒ., വസുധ വീട്ടിൽ വസുധീരൻ 
31-1-2020 - ൽ മരണപ്പെട്ടുപോയി. പരേതന്റെ പേരിൽ ട്രഷറിയിൽ 
ഹാജരാക്കുന്നതിനും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും വേണ്ടി 
ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേരതന്റെ ഭാര്യ 
സുധർമ്മ കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച 
അപേക്ഷയിന്മേൽ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവർ 
മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


ബം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ശീലേഖ 


ബന്ധം 


1 


ഭാര്യ 


49 


ശീവിശാഖ് 


2 


മകൻ 


1 


54 


26 


ഭാര്യ 


2 


സുധർമ്മ 
ആര്യ വസുധരൻ 
ആദർശ് 


മകൾ 


24 


3 


മകൻ 


22 


പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ്. പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയി 
ട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണി 
ക്കുന്നതല്ല . 


പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ്. പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തി 
യിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾസഹിതം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണി 
ക്കുന്നതല്ല . 

(15 ) 
നമ്പർ എ4-4432 / 2020. 

2020 ഫെബ്രുവരി 29 . 
കൊട്ടാരക്കര താലൂക്കിൽ പൂയപ്പള്ളി വെളിനല്ലൂർ വില്ലേജിൽ 
ഓയൂർ മുറിയിൽ, മീതേന പി . ഒ ., സുധീന മൻസിലിൽ 

സൈനുദ്ദീൻ 11-1-2018 - ൽ മര ണന പ്പെട്ടുപോയി. പരേതന്റെ 
പേരിൽഉള്ള ആനുകൂല്യങ്ങൾക്ക് എച്ച്.ഡി.പി.റ്റി. ഡയറക്ടറേറ്റ്, 
തിരുവനന്തപുരം മുമ്പാകെ ഹാജരാക്കുന്നതിനും മറ്റ് ഇതര 
ആവശ്യങ്ങൾക്കും വേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടു കൊണ്ട്പരേത ന്റെ ഭാര്യ ടിയിൽ സാറ ത്തു ബീവി 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയി 
ന്മേൽ അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണു 
ള്ളതെന്ന് അറിയുന്നു . 


( 17 ) 


നമ്പർ എ4-3712 2020 . 


2020 ഫെബ്രുവരി 24. 


കൊട്ടാ ര ത ര താലൂക്കിൽ ചടയ മം ഗലം വില്ലേജിൽ 
ചടയമംഗലം പി . ഒ., കളങ്ങാട്,അജനവിലാസം വീട്ടിൽ 
ഉണ്ണി ബാലൻ 18-1-2019 - ൽ മരണപ്പെട്ടുപോയി. പരേതന്റെ 
പേരിൽ ഉള്ള എം.എ.സി.റ്റി. ക്ലെയിം ലഭിക്കുന്നതിനും ബാങ്ക് 
ഇടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കുംവേണ്ടി ഒരവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ ടിയിൽ 
സീത കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച 
അപേക്ഷയിന്മേൽ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവർ 
മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


സാറത്തുബീവി 


ഭാര്യ 


60 


ബന്ധം 


2 


ലീന 


മകൾ 


44 


1 


സീത 


ഭാര്യ 


39 


3 


നവാസ് 


മകൻ 


41 


2 


അഞ്ജനാ ഉണ്ണി 


മകൾ 


20 


4 


സീന 


മകൾ 


38 


3 


അജിതാ ഉണ്ണി 


19 


ണ 


19 


5 


സുധീന 


28 


ഒാമന 


മാതാവ് 


: 


70 


Gaz, No. 2412020 /DTP ( CLR ) . 


89 


16th JUNE 2020] 


COMMISSIONERATE OF LAND REVENUE 


4222 


പരേതന്റെ നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ട 
താ ണ് . കാലാ വധി കഴിഞ്ഞും തപാ ലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ്. പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തി 
യിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച്അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾസഹിതം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണി 
ക്കുന്നതല്ല . 


(18 ) 
നമ്പർ എ4-3799 / 2020. 

2020 ഫെബ്രുവരി 24. 
കൊട്ടാ ര ത ര താ ലൂ ക്കിൽ 

പുത്തൂർ വില്ലേജിൽ 
തെക്കുംപുറം, പുത്തൂർ പി . ഒ ., മറവൂരഴികത്തു മെൽവിൻ 
വില്ലയിൽ മാത്യു , എം . ഒ. 9-7-2019 - ൽ മരണപ്പെട്ടുപോയി. 
പരേതന്റെ പേരിൽഉള്ള വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം 
സംബന്ധിച്ചും ബാങ്കിടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യ 
ങ്ങൾക്കും വേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട്പരേതന്റെ ഭാര്യ ടിയിൽ ഏലിയാമ്മ മാത്യു കൊട്ടാരക്കര 
തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷ യിന്മേൽ 
അന്വേഷണവും അവകാശ വിചാ ര ണയും നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ള 
തെന്ന് അറിയുന്നു . 


( 20) 
നമ്പർ എ4-37712020. 

2020 ഫെബ്രുവരി 24. 
കൊട്ടാ ര ത ര താ ലൂ ക്കിൽ 

കു മ്മിൾ വില്ലേജിൽ 
വി . കെ . പ ച്ച , കുമ്മിൾ പി . ഒ ., ശ്യാമ ള വിലാസം വീട്ടിൽ 
അച്ചു എ . നായർ 27-7-2018- ൽ മരണപ്പെട്ടുപോയി. പരേതയുടെ 
പേരിൽ ഉള്ള ബാങ്ക് ഇടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യ 
ങ്ങൾക്കുംവേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട്പത്തേയുടെ മാതാവ് ടിയിൽ അജിതാംബിക കൊട്ടാരക്കര 
തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷ യിന്മേൽ 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
പരേതയുടെ അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ള 
തെന്ന് അറിയുന്നു . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കമ 
നമ്പർ 


ബന്ധം 


1 


30 


1 


ഏലിയാമ്മ മാത 


ഭാര്യ 


63 


2 


8 


2 


ഷീബാ മാത 


മകൾ 


38 


3 


മെൽവിൻ മാത 


മകൻ 


30 


4 


ഷിജി എം . മാത 


മകൾ 


27 


പരേതന്റെ നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ട 
താ ണ് . കാലാ വധി കഴിഞ്ഞും തപാ ലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


അനിൽകുമാർ 

ഭർത്താവ് 
ആദിത്യൻ 

മകൻ 
ഇതിൽ 2 -ാം കക്ഷി മെനറും പരേതയുടെ മാതാവ് 
അജിതാംബികയുടെ സംരക്ഷണ യിലു മാണ്. പരേതയുടെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തി 
യിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾസഹിതം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണി 
ക്കുന്നതല്ല. 


(19) 
നമ്പർ എ4-3858 2020. 

2020 ഫെബ്രുവരി 24 . 
കൊട്ടാ ര ത ര താ ലൂ ക്കിൽ 

യ് ക്കൽ വില്ലേജിൽ 
മേവനകോണം, ഇടത്തറ പി. ഒ., ലത ഭവനിൽ എൻ. പുഷ്പചന്ദ്രൻ 
21-3-2011- ൽ മരണപ്പെട്ടുപോയി. പരേതന്റെ പേരിൽ ഉള്ള 
എം.എ.സി.റ്റി. ക്ലെയിം കൈപ്പറ്റുന്നതിനും മറ്റ് ഇതര ആവശ്യ 
ങ്ങൾക്കും വേണ്ടി ഒര വകാശ സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു 
കൊണ്ട്പരേ ത ന്റെ ഭാര്യ 

ടിയിൽ 

കൊട്ടാ ര ത ര 
തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷ യി മേൽ 
അന്വേഷണവും അവകാശ വിചാ ര ണയും നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ള 
തെന്ന് അറിയുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


( 21) 
നമ്പർ എ4-4103 2020 . 

2020 ഫെബ്രുവരി 27 . 
കൊട്ടാ ര ക്ക് ര താ ലൂ ക്കിൽ കുമ്മിൾ വില്ലേജിൽ 
തൃക്കണ്ണപുരം, പുലിപ്പാറ പി . ഒ ., കൃഷ്ണവിലാസം വീട്ടിൽ 
രാജൻ 3-11-2016- ൽ മരണപ്പെട്ടുപോയി. പരേതന്റെ പേരിൽഉള്ള 
വാഹനാപകടത്തിന്റെ കേസിന്റെ ആവശ്യത്തിനും മറ്റ് ഇതര 
ആവശ്യങ്ങൾക്കുംവേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടുകൊണ്ട്പരേതന്റെ മാതാവ് ടിയിൽ രഘുപതി കൊട്ടാരക്കര 
തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച് അപേക്ഷ യിന്മേൽ 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
പരേതന്റെ അവകാശി താഴെപ്പറയുന്നയാൾ മാത്രമാണുള്ളതെന്ന് 
അറിയുന്നു . 


ല ത 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


രഘുപതി 


മാതാവ് 


83 


1 


ലത 


ഭാര്യ 


53 


പരേതൻ അ വി വാ ഹി തൻ ആ യി രു ന്നു . പരേതന്റെ 
നിയമാനുസൃത അവകാശി ഇതിൽ മുകളിൽ രേഖപ്പെടുത്തി 
യിട്ടുള്ളയാൾ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 


2 


ജിൻസി 


മകൾ 


24 


90 


16th JUNE 2020] 


COMMISSIONERATE OF LAND REVENUE 


4223 


( 24 ) 


നമ്പർ എ4-4097 2020. 


2020 ഫെബ്രുവരി 27. 


നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾസഹിതം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണി 
ക്കുന്നതല്ല . 


(22 ) 
നമ്പർ എ4-4154 / 2020 . 

2020 ഫെബ്രുവരി 28. 
കൊട്ടാ ര ത ര താ ലൂക്കിൽ 

മേ ലില വില്ലേജിൽ 
വെട്ടിക്കവല പി. ഒ., വില്ലൂർ, പ്രദിപാ മന്ദിരത്തിൽ, പ്രഭാവതി 
18-2-2011- ൽ മരണപ്പെട്ടുപോയി. പരേതയുടെ പേരിൽ കശുവണ്ടി 
കോർപ്പറേഷനിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും 
മറ്റ് ഇതര ആവശ്യങ്ങൾക്കുംവേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതയുടെ മകൾ കടമ്പനാട് വില്ലേജിൽ 
പൊയ്കയിൽ വീട്ടിൽ ദീപ കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ പരേതയുടെ അവകാശികളായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 
കമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 


കൊട്ടാ ര ത ര താലൂക്കിൽ ചട യ മം ഗലം വില്ലേജിൽ 
വെള്ളൂ പ്പാറ, പോരേടം പി . ഒ., ഷഹനാ മൻസിൽ വീട്ടിൽ 
അബ്ദുൾറബ്ബ് 27-1-2020- ൽ മരണപ്പെട്ടുപോയി. പരേതന്റെ പേരിൽ 
ഉള്ള റേഷൻ ഡിപ്പോയുടെ ലൈസൻസ് മാറ്റുന്നതിനും ബാങ്ക് 
ഇടപാടുകൾക്കും ക്ഷേമനിധി ആഫീസിൽ ഹാജരാക്കുന്നതിനും 
മറ്റ് ഇതര ആവശ്യങ്ങൾക്കുംവേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ മകൻ ടിയിൽ മുഹമ്മദ് ഷാൻ 

കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷ 
യിന്മേൽ അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ള 
തെന്ന് അറിയുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബന്ധം 


1 


48 


2 


24 


3 


27 


1 


പ്രദീപ 


മകൾ 


49 


2 


ദീപ് 


42 


3 1 


ഷാഹിദാബീവി 

ഭാര്യ 
മുഹമ്മദ് ഷാൻ 

മകൻ 
ഷഹന, എസ്. 

മകൾ 
പരേതന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ്. 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം 

ആ യത് 

ഈ പരസ്യം കേ രള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം 
സമർപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുള്ളതാണ്. പരേതയുടെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തി 
യിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾസഹിതം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണി 
ക്കുന്നതല്ല . 


( 23 ) 
നമ്പർ എ4-4109 / 2020. 

2020 ഫെബ്രുവരി 27. 
കൊട്ടാ ര ക്കര താലൂക്കിൽ കൊട്ടാ ര ക്കര വില്ലേജിൽ 
പടിഞ്ഞാറ്റിൻകര മുറിയിൽ, കൊട്ടാരക്കര പി . ഒ., ചരു വിള 
വീട്ടിൽ ഓമന , കെ . 21-1-2020- ൽ മരണപ്പെട്ടുപോയി. പരേതയുടെ 
പേരിൽ ഉള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും മറ്റ് 
ഇതര ആവശ്യങ്ങൾക്കുംവേണ്ടി ഒര വകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതയുടെമകൻ ടിയിൽ അജികുമാർ 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയി 
ന്മേൽ അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
പരേതയുടെ അവകാശി താഴെപ്പറയുന്നയാൾ മാത്രമാണുള്ളതെന്ന് 
അറിയുന്നു . 
പേര് 

പരേതയുമായുള്ള വയസ് 

ബന്ധം 


( 25 ) 
നമ്പർ എ4-4099 2020. 

2020 ഫെബ്രുവരി 27. 
കൊട്ടാരക്കര താലൂക്കിൽ മേലില വില്ലേജിൽ ചെങ്ങമനാട് 
പി . എബ് നേ സർ ഹൗസിൽ ജോർജ്ജ് 

മായി 
26-12-2019 - ൽ മരണപ്പെട്ടുപോയി. പരേതന്റെ പേരിൽ ഉള്ള വാഹ 
ന ത്തിന്റെ ഉട മ സ്ഥാ വ കാശം മാറ്റുന്ന തിനും മറ്റ് ഇതര 
ആവശ്യങ്ങൾക്കുംവേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടു കൊണ്ട്പരേതന്റെ മകൻ ടിയിൽ മാത്യു ജോർജ്ജ് 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷ 
യിന്മേൽ അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ള 
തെന്ന് അറിയുന്നു. 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബന്ധം 


1 


ഷീലാ ജോർജ് 


ഭാര്യ 


58 


2 


32 


50 


3 


30 


അജികുമാർ, റ്റി . 

മകൻ 
പരേതയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുള്ളതാണ്. പരേതയുടെ 
നിയമാനുസൃത അവകാശി ഇതിൽ മുകളിൽ രേഖപ്പെടുത്തി 
യിട്ടുള്ളയാൾ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾസഹിതം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാ ലിലും ലഭിക്കുന്ന 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


ലിജോ മാത്യു ജോർജ്ജ് മകൻ 
ലിന്റെ മറിയം ജോർജ്ജ് 

മകൾ 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം 

ഈ 

പരസ്യം കേ രള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കൊട്ടാരക്കര 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം 
സമർപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ആ യത് 


91 


16th JUNE 2020] 


COMMISSIONERATE OF LAND REVENUE 


4224 


(26) 


നമ്പർ എ4-4146 2020 . 


2020 ഫെബ്രുവരി 27. 


കൊട്ടാ ര ത ര താലൂക്കിൽ ഏഴു കോൺ വില്ലേജിൽ 
ഏഴുകോൺ പി. ഒ. , ഹരികൃഷ്ണനിവാസ് വീട്ടിൽ ശിവപാലൻ 
7-10-1998- ൽ മരണപ്പെട്ടുപോയി. പരേതന്റെ പേരിൽ ഉള്ള വിവിധ 
ആവശ്യങ്ങൾക്കുവേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ ടിയിൽ സരസ്വതി കൊട്ടാരക്കര 
തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
അന്വേഷണവും അവ കാശ വിചാരണയും നടത്തിയ തിൽ 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ള 
തെന്ന് അറിയുന്നു . 


( 28 ) 
നമ്പർ എ4-3854 / 2020 . 

2020 ഫെബ്രുവരി 24. 
കൊട്ടാ ര ത ര താ ലൂ ക്കിൽ 

ഇള മാട് വില്ലേജിൽ 
എ . കെ . ജി . ജംഗ്ഷൻ, ഇളമാട് പി . ഒ., വിഷ്ണു ഭവ നിൽ 
അജയകുമാർ 12-1-2020- ൽ മരണപ്പെട്ടുപോയി. പരേതന്റെ പേരിൽ 
ഉള്ള ബാങ്ക് ഇടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും 
വേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ 
ഭാര്യ ടിയിൽ ഉഷാകുമാരി കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


പേര് 


വയസ് 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


50 


1 


സരസ്വതി 


ഭാര്യ 


72 


2 


28 


2 


43 


3 


27 


3 


3 


41 


ഹരികൃഷ്ണൻ, എ . എസ്. മകൻ 
സിന്ധു , എ . എസ്. 

മകൾ 
പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ്. പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയി 
ട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കു 
ന്നതല്ല. 


ഉഷാകുമാരി, എസ്. 

ഭാര്യ 
വിഷ്ണു , എ . 

മകൻ 
ജിഷ്ണു , എ . 
പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ്. പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയി 
ട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കു 
ന്നതല്ല . 

( 29 ) 


(27 ) 


നമ്പർ എ4-22028 2019 . 


2020 ഫെബ്രുവരി 27 . 


കൊട്ടാ ര ത ര താലൂക്കിൽ പൂ യ പ്പള്ളി വില്ലേജിൽ 
പൂയപ്പള്ളി പി . ഒ ., ശ്രീലകം വീട്ടിൽ മധു സൂദനൻ പിള്ള 
27-4-2012 - ൽ മരണപ്പെട്ടുപോയി. പരേതന്റെ പേരിൽ ഉള്ള 
സാമ്പത്തിക ഇടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും 
വേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ 
മകൻ ടിയിൽ മനുകൃഷ്ണൻ കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അന്വേഷണവും 

വിചാ ര ണ യും നട ത്തി യ തിൽ പരേതന്റെ 
അവകാശികളായി താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് 
അറിയുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 


Ref. A4-3915/ 2020 . 

27th February 2020 . 
Notice is hereby given to all whom it may concern 
that Ambika , S., Soumya Bhavanam , Mulavookkonam , 
Vakkanadu P. O., Kareepra Village , Kottarakkara Taluk , 
Kollam District, Kerala State has submitted an application 
in this office for the grant of a legal heirship certificate in 
respect of her deceased son Sajith , B. A., Who Expired on 
27-12-2019 . The certificate requested is to receive benifits 
from abroad and from State Government and for other 
purposes due to the deceased . Enquiry in the above 
matter through Village Officer, Kareepra reveals that the 
following is the only surviving legal heir of the deceased . 


അവ കാശ 


SCHEDULE 


Age 


Name of the 
legal heir 


Relationship 
with the deceased 


1 


ശ്രീകല 


ഭാര്യ 


52 


2 


33 


Ambika 


Mother 


51 


3 


29 


മനുകൃഷ്ണൻ 

മകൻ 
ജിത്തുകൃഷ്ണൻ 
പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ്. പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയി 
ട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾസഹിതം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും ത പാ ലിലും ലഭിക്കുന്ന 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


Deceased was bachelor. Therefore it is proposed to 
issue a legal heirship certificate in favour of the applicant 
stating that the person mentioned in the above schedule 
is the legal heir of the deceased . 

Objection if any against the issuance of the said 
certificate should be filed in person before the tahsildar , 
Kottarakkara within 30 days from the date of publication 
of this notice in the Kerala Gazette. Objections received by 
post or filed after the stipulated time will not 
be considered. 


92 


16th JUNE 2020) 


COMMISSIONERATE OF LAND REVENUE 


4225 


(30) 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


1 


സരസ്വതി അമ്മ 


ഭാര്യ 


70 


2 


സന്തോഷ് നായർ 


മകൻ 


42 


3 


സന്ധ്യ ശർമ്മ 


മകൾ 


39 


4 


രതീഷ് സി . നായർ 


മകൻ 


28 


Ref. A4-995/ 2020 . 

13th February 2020. 
Notice is hereby given to all whom it may concern 
that Reji, G., Kalluvila , Padinjattathil Veedu , Kuzhimathicadu , 
Kareepra Village , Kottarakkara Taluk, Kollam District, Kerala 
State has submitted an application in this office for the 
grant of a legal heirship certificate in respect of her 
deceased husband Pushparajan , Kalluvila , Padinjattathil 
Veedu , Kuzhimathicadu, Kareepra Village, Kottarakkara 
Taluk, Kollam District, who expired on 14-11-2019 . 
The certificate requested is to receive benifits from 
NORKA and for other purposes due to the deceased . 
Enquiry in the above matter through Village Officer, 
Kareepra reveals that the following are the only surviving 
legal heirs of the deceased . 


മേൽ പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾപരിഗണിക്കുന്നതല്ല. 


SCHEDULE 


Age 


Sl. 
No. 


Name of the 
legal heirs 


Relationship 
with the deceased 


Wife 


43 


നമ്പർ എ5-1851/ 2019. 

2020 മാർച്ച് 2, 
കോഴ ഞ്ചേരി താലൂക്കിൽ മല്ലപ്പു ഴ ശ്ശേരി വില്ലേജിൽ 
മല്ലപ്പുഴശ്ശേരി മുറിയിൽ രത്നമ്മ 9-11-2018 - ൽ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്. ആയതിനാൽ വിവിധ ആവശ്യങ്ങൾക്കു 
വേണ്ടിയുള്ള അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുവേണ്ടി 
പരേതയുടെ മകൾ പത്മകുമാരി, ആർ. സമർപ്പിച്ച അപേക്ഷയിൽ 
മല്ലപ്പുഴശ്ശേരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയ തിൽനിന്നും പരേത യുടെ അവകാശികൾ താഴെ 
പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു. 


Son 


1 Reji, G 
2 Harikrishnan , P. 
3 Aryakrishnan , R. 
4 Chellamma 


21 


18 


Daughter 
Mother 


83 


Therefore it is proposed to issue a legal heirship 
certificate in favour of the applicant stating that the 
persons mentioned in the above schedule are the legal 
heirs of the deceased . 


കമ 


പേര് 


പരേതയുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 


ഗോപിനാഥൻ നായർ 


മകൻ 


67 


2 


പത്മകുമാരി, ആർ. 


മകൾ 


57 


3 


Objection if any against the issuance of the said 
certificate should be filed in person before the Tahsildar, 
Kottarakkara within 30 days from the date of publication 
of this notice in the Kerala Gazette. Objections received by 
post or filed after the stipulated time will not 
be considered . 


നളിനാകുമാരി 


55 


4 


സുധാ ചന്ദ്രൻ പരേതനായ മകൻ 

ബാലചന്ദ്രൻ നായരുടെ ഭാര്യ 
സുധീഷ് ചന്ദ്രൻ 

മകൻ 


57 


5 


31 


: 


Taluk Office , 
Kottarakkara. 


( Sd ) 
Tahsildar 


6 


27 


PATHANAMTHITTA DISTRICT 


Kozhencherry Taluk 


സ്വപ്ന ചന്ദൻ 

മകൾ 
പരേതയ്ക്ക് മറ്റ് അവകാശികൾ ആരുംതന്നെ ഇല്ല എന്ന് 
അന്വേഷണത്തിൽ അറിവായിട്ടുണ്ട്. ആകയാൽ മേൽ പറഞ്ഞവർ 
മാത്രമാണ് പരേതയുടെ അവകാശികൾ എന്നുള്ളതിന് അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം ടി പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കോഴഞ്ചേരി 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി ആക്ഷേപം 
ബോധിപ്പിക്കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞാ തപാ ൽ 
മാർഗ്ഗമോ ലഭിക്കുന്നആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


പരസ്യം 


( 1) 


നമ്പർ എ5-5145 /2018. 


2020 ഫെബ്രുവരി 22. 


കോഴഞ്ചേരി താലൂക്കിൽ കിട ങ്ങ നൂർവില്ലേജിൽ 
കോട്ടമുറിയിൽ മല യിൽ വടക്കേ തിൽ ശേഖരൻ നായർ 
20-8-2014 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. ആയതിനാൽ വിവിധ 
ആവശ്യങ്ങൾക്കുള്ള അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനു 
വേണ്ടി പരേതന്റെ ഭാര്യ സരസ്വതി അമ്മ സമർപ്പിച്ച അപേക്ഷ 
യിൽ കിടങ്ങന്നൂർ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടുപ്രകാരം 
അവകാശികൾ താഴെ പറയുന്നവരാണ്. 


നമ്പർ എ5-898 2020 . 

2020 മാർച്ച് 2. 
കോഴ ഞ്ചേരി താലൂക്കിൽ മല്ല പ്പു ഴ ശ്ശേരി വില്ലേജിൽ 
പുന്നയ്ക്കാട്, പ്ലാംകൂട്ടത്തിൽ മഠത്തിൽ നാരായണൻ ഉണ്ണി, എൻ. 
20-2-2018 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. ആയതിനാൽ വിവിധ 
ആവശ്യങ്ങൾക്കുവേണ്ടിയുള്ള അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കു 


Gaz, No. 2412020/DTP ( CLR ) . 


93 


